Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No . രജി. നമ്പർ 
KL/ TV ( N )/12/ 2009 - 2011 


പ 


സ 


. 


CRNMENT 


യ 


. 


V 
GOVERIZATION 


T OF KER 


न्यवर 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


10th August 2010 
| 2010 ആഗസ്റ്റ് 10 
19th Sravana 1932 
1932 ശ്രാവണം 19 


വാല്യം 55 


നമ്പർ 


PART III 
Police Department 


ലേലപ്പരസ്യം 


നമ്പർ ജി. എൽ. 1021/ ഡി. സി./2010 / എ . ആർ. ക്യൂ . 2010ജൂ 


ലൈ 20. 


കൊല്ലം ജില്ലാ പോലീസ് ഓഫീസ് കോമ്പൗണ്ടിൽ 
കിഴക്കുഭാഗത്തായി കെട്ടിടങ്ങൾക്കു പിറകിലായി നിൽക്കുന്ന 
യഥാക്രമം 275, 240, 230 എന്നീ ചുറ്റുവണ്ണങ്ങളിലുള്ളമൂന്ന് 
മഴമരങ്ങൾ പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടങ്ങളുടെ 
നിർമ്മാണത്തിന് തടസ്സമായി നിൽക്കുന്നതിനാൽ 12 - 8 - 2010 - ന് 
രാവിലെ 11 മണിക്ക് കൊല്ലം എ . ആർ. ക്യാമ്പിൽ വച്ച് 
പരസ്യലേലം നടത്തി വിൽക്കുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു . 
ടി ലേലത്തിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ 
ലേദിവസം ലേലസമയത്തിന് ഒരു മണിക്കൂർ മുമ്പായി 
നിരതദ്രവ്യമായി 2,250 രൂപ അടച്ച് രസീത് വാങ്ങി ലേലത്തിൽ 
പങ്കെടുക്കേണ്ട തും , ദർഘാസ് മു ഖാന്തിരം ലേലത്തിൽ 
പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ ദർഘാസിനോടൊപ്പം 
നിരതദവ്യ തുകയായ 2 , 250 രൂപയുടെ കൊല്ലം ജില്ലാ 
പോലീസ് സൂപ്രണ്ടിന്റെ പേരിൽ മാറാവുന്ന ഡിമാന്റ് ഡ്രാഫ്റ്റ് 
സഹിതം മുദ്രവച്ച കവറിൽ 10 - 8 - 2010 വൈകുന്നേരം 
4 മണിക്ക് മുമ്പ് കൊല്ലം ജില്ലാ പോലീസ് ഓഫീസിൽ 
നേരിട്ടോ തപാൽ മുഖേനയോ എത്തിക്കേണ്ടതുമാണ്. 
ലേലം വിളി കഴിഞ്ഞാലുടൻ ലേലത്തിൽ പങ്കെടുത്തവരുടെ 
സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതും ലേലം വിളിച്ച 
തുകയോ ദർഘാസിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തുകയോ 
ഏതാണോ കൂടുതലായിട്ടുള്ളത് ആ തുകയ്ക്ക് യുക്തമെന്നു 
തോന്നുന്നപകാരം ലേലം/ ദർഘാസ് താൽക്കാലികമായി 
ഉറപ്പിക്കുന്നതും, ലേലം/ ദർഘാസ് ഉറപ്പിച്ചുകിട്ടിയ ആൾ 
തുകയുടെ 50 % നികുതി ഉൾപ്പെടെ നിരതദ്രവ്യം കഴിച്ച് 


ലേലസ്ഥലത്തു വച്ച് അടയ്ക്കേണ്ടതും ബാക്കി 50 % തുക 
ലേലം സ്ഥിരപ്പെടുത്തിയതായിട്ടുള്ള ജില്ലാ പോലീസ് 
- സൂപണ്ടിന്റെ ഉത്തരവ് ലഭിച്ചാലുടൻ അടയ്ക്കേണ്ടതും, 
അന്നു മുതൽ 5 ദിവസത്തിനുള്ളിൽ ടി മൂന്നു മരങ്ങൾ 
അടുത്തുള്ള കെട്ടിടങ്ങൾക്ക് കേടു വരുത്താതെ സ്വന്തം 
ചെലവിൽ മുറിച്ചു മാറ്റി ടി സ്ഥലത്തു നിന്നും നീക്കം 
ചെയ്യേണ്ടതാണ്. 
-- മേൽപ്പറഞ്ഞിരിക്കുന്ന നിബന്ധനകൾ ലേലം/ ദർഘാസ് 
കൊണ്ടയാൾ ലംഘിച്ചാൽ ടിയാൻ അടച്ച തുക 
സർക്കാരിലേക്ക്മുതൽക്കൂട്ടുന്നതും ടി മരങ്ങൾ പുനർലേലം 
ചെയ്യുന്നതുമാണ്. പുനർലേലത്തിൽ എന്തെങ്കിലും നഷ്ടം 
സംഭവിച്ചാൽ ആദ്യ ലേലം കൊണ്ടയാളിൽ നിന്നും ടി 
നഷ്ടം നിയമപരമായി ഈടാക്കുന്നതും, എന്നാൽ 
പുനർ ലേലത്തിൽ കൂടുതൽ തുക ലഭിച്ചാൽ ആയതിന് 
ടിയാന് യാതൊരു അവകാശവും ഉണ്ടായിരിക്കുന്നതുമല്ല . 

ടി ലേല മരങ്ങൾ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും 
ഡെ പട്ടി കമാണ്ടൻറിന്റെ അനുമതിയോടുകൂടി 
പരിശോധിക്കാവുന്നതുമാണ്. യാതൊരു കാരണവും 
കൂടാതെ ടി ലേലം മാറ്റി വയ്ക്കുന്നതിനോ 
അസ്ഥിരപ്പെടുത്തുന്നതിനോ ഉള്ള പരിപൂർണ്ണ അധികാരം 
കൊല്ലം ജില്ലാ പോലീസ് സൂപ്രണ്ടിൽ നിക്ഷിപ്തമായിരിക്കും. 


( ഒപ്പ്) 
ഡെപ്യൂട്ടി കമാണ്ടന്ററിന്റെ കാര്യാലയം, ഡെപ്യൂട്ടി കമാണ്ടന്റ് 
ജില്ലാ സായുധ റിസർവ്വ്, 

- (ഇൻചാർജ്ജ്), 
- കൊല്ലം. 

( ലേലകമ്മിറ്റി ചെയർമാൻ). 


10th AUG. 2010 ] 


POLICE DEPARTMENT 


ലേലപ്പരസ്യം 


ലേലപ്പരസ്യം 


നമ്പർ ഇ2- 34978 /2008/ ക്യൂ . 


2010 ജൂ 


ലൈ 9. 


നമ്പർ ഇ2- ( ബി ) 28182 / 09 / ഇസി. 


2010 ആഗസ്റ്റ് 3. 


- കൊല്ലം ജില്ലാ സായുധസേനാക്യാമ്പിൽ സൂക്ഷിച്ചിട്ടുള്ള 
2 003 മോഡൽ കെ . എൽ. 01 എ . എ . 7713 -ാം നമ്പർ 
ടൊയോട്ടോ ക്വാളിസ് 10 - 5- 1976 - ലെ ഗവൺമെന്റ് ഉത്തരവിൽ 
( നമ്പർ 110 /76/ പിഡബ്ളിയു / തിരുവനന്തപുരം) ഇളവനു 
വദിച്ചതനുസരിച്ച് 2010 സെപ്റ്റംബർ മാസം 3 -ാം തീയതി 
പകൽ 11 മണിക്ക് ടി കാര്യാലയത്തിൽ വച്ച് പരസ്യമായി 
ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. 


കൊച്ചി സിറ്റി സായുധസേനാ ക്യാമ്പിൽ സൂക്ഷിച്ചിട്ടുള്ള 
താഴെ പറയുന്ന ഉപയോഗശൂന്യമായ ഡിപ്പാർട്ട് മെന്റ് 
വാഹനങ്ങൾ 2010 ആഗസ്റ്റ് മാസം 31 -ാം തീയതി രാവിലെ 
11 മണിക്ക് കൊച്ചി സിറ്റിയിലെ സായുധസേനാ ക്യാമ്പിൽ 
വച്ച് പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. 


കമ വാഹന നമ്പർ 
നമ്പർ 


ഇനം 


നിരത 
മോഡൽ ദ്രവ്യം 

രൂപ് 


മഹീന്ദ്ര ജീപ്പ് 


1996 


2 , 000 


- 


1996 


1,500 


- 3 


1996 


1,750 


1996 


1,750 


1998 


2 , 750 


1998 


2, 500 


1998 


2 ,500 


KL 01 G 2510 
KL 07 ( 6619 
KL 07 ( 6623 
KL 07 ( 6624 
KL 07 T 6270 
KL 07 T 6267 
KL 07 T 6271 
KL 07 T 6272 
KL 07 T 6273 
KL 07 T 6276 
KL 01 K 3760 
KL 07 M 5008 
KL 07 6266 
KL 07 T 6268 
KL 01 D 6376 


1998 


ലേലത്തിൽ പങ്കെടുക്കാനാഗ്രഹിക്കുന്നവർ ലേലസ്ഥലത്ത് 
നേരിട്ട് ഹാജ രാ കേണ്ടതും 5, 000 രൂപ നിരതദ്രവ്യമായി 
ഡെപ്യൂട്ടി കമാണ്ടന്റിന്റെ കാര്യാലയത്തിലടച്ച് രസീത് വാങ്ങേണ്ട 
തുമാണ്. കൂടാതെ ലേലത്തിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്ന 
വരിൽ നിന്നും മുൻകൂട്ടി സീൽ ചെയ്ത കവറുകളിൽ ദർഘാ 
സുകൾ നേരിട്ടോ തപാൽ മാർഗ്ഗമോ കൊല്ലം ജില്ലാ പോലീസ് 
സൂപ്രണ്ടിന്റെ കാര്യാലയത്തിൽ 2 -ാം തീയതി വൈകുന്നേരം 4 
മണിവരെ സ്വീകരിക്കുന്നതാണ്. ദർഘാസിൽ വാഹന നമ്പരും 
തുകയും വ്യക്തമായി രേഖപ്പെടുത്തേണ്ടതും നിരതദ്രവ്യത്തുക 
യുടെ നിരക്കിൽ ഏതെങ്കിലും ഒരു ദേശസാൽകൃത ബാങ്കിൽ 
നിന്നും ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ പേരിൽ മാറാവുന്ന 
ഡിമാന്റ് ഡ്രാഫ്റ്റ് അടക്കം ചെയ്യേണ്ടതും കവറിനുമുകളിൽ 
ഡിപ്പാർട്ട്മെന്റ് വാഹനം ( നമ്പർ) ലേലത്തിൽ വാങ്ങുവാനുള്ള 
ദർഘാസ് എന്ന് രേഖ പ്പെ ടു ത്തേ ണ്ട തു മാ ണ് . ലേലം 
അ വ സാ നിച്ചാ ലു ടൻ ദർ ഘാ സു കൾ തുറ ക്കു ന്നതും 
ലേലത്തിലേയോ ദർഘാസിലേയോ തുകയിൽ ഏതാണോ 
കൂടു തൽ ആയതിന് ലേലം ഉറപ്പിക്കു ന്ന തുമാ ണ് . ലേലം 
കൊണ്ടയാൾ ഉടൻതന്നെ ലേലം/ദർഘാസ്തുകയുടെ പകുതി 
സംഖ്യയും ( നി ര ത ദ വ്യം കഴിച്ച്) മുഴുവൻ തുകയുടെ 
നിയ മാ നു സ ത മുള്ള വിൽപ്പന നികുതിയും സെസ്സും 
ലേലസ്ഥലത്തുവച്ചുതന്നെ അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. 
ലേലം/ ദർഘാസ് സ്ഥിരപ്പെടുത്തി ഉത്തരവ് കിട്ടി 10 
ദിവസത്തിനകം ബാക്കി തുക അടച്ച് സ്വന്തം ഉത്തരവാദിത്വ 
ത്തിൽ വാഹനം നീക്കം ചെയ്യേണ്ടതുമാണ്. 


2, 500 


1998 


2 ,750 


1998 


2 , 000 


1996 


2 , 000 


1995 


- 1,750 


1998 


2 , 250 


1998 


2, 750 


1994 


750 


എൻഫീൽഡ് 
ബുള്ളറ്റ് 


1999 


1,000 


1999 


850 


KL 01 P 8277 
| KL 01 P 8279 
KL 01 P 8280 
KL 01 P 8285 


1999 


1,250 


- 1999 


1,250 


ലേലം കൊണ്ടയാൾ ഈ നിബന്ധനകൾ ലംഘിച്ചാൽ 
ടിയാന്റെ നിരതദ്രവ്യം സർക്കാരിലേക്ക്മുതൽ കൂട്ടുന്നതും 
വാഹ ന ങ്ങൾ പുനർ ലേലം നട ത്തു ന്ന തു മാ യി രിക്കും. 
ഇപ്രകാരം പുനർ ലേലത്തിൽ സർക്കാരിന് എന്തെങ്കിലും 
നഷ്ടം സംഭവിച്ചാൽ ആയത് മുൻ ലേലക്കാരനിൽ നിന്നും 
ഈടാക്കുന്നതും അധികമായി കിട്ടുകയാണെങ്കിൽ ആയതിന് 
മുൻ ലേലക്കാരൻ അവകാശിയല്ലാത്തതുമാകുന്നു . 


ലേല ത്തിൽ പങ്കെ ടു ക്കുവാൻ ആഗ ഹി ക്കു ന്ന വർ 
ലേസ്ഥലത്ത് നേരിട്ട് ഹാജ രാ കേ ണ്ടതും, ലേലം 
തുടങ്ങുന്നത്തിന് ഒരു മണിക്കൂർ മുമ്പ് കമപകാരം 
നിര ത ദ വ്യം ലേല സ്ഥലത്തു വച്ച് ലേലത്തിന് 
ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥൻ മുമ്പാകെ 
അടയ്ക്കേണ്ടതാണ്. 


ലേല വസ്തു ( വാ ഹ നം ) ലേല ത്തിന് മുമ്പുള്ള 10 
പ്രവൃത്തി ദിവസങ്ങളിൽ ഓഫീസ് പ്രവർത്തന സമയത്ത് 
കൊല്ലം ജില്ലാ സായുധ സേനാ കമാ ണ്ടന്റിന്റെ മുൻകൂർ 
അനുവാദത്തോടുകൂടി പരിശോധിക്കാവുന്നതാണ്. യാതൊരു 
കാരണവും കാണിക്കാതെ ഈ നോട്ടീസിൻ പ്രകാരമുള്ള 
ലേലം മാറ്റിവയ്ക്കുകയോ അതു പോലെ ലേലം/ ദർഘാസ് 
വിൽപ്പന അസ്ഥിര പ്പെടു ത്തു കയോ ചെയ്യു വാ നുള്ള 
പൂർണ്ണാ ധികാരം കൊല്ലം ജില്ലാ പോലീസ് സൂപ്രണ്ടിൽ 
നിക്ഷിപ്തമാണ്. 


- ടി വാഹനങ്ങൾ വാങ്ങാൻ ദർഘാസുകൾ നൽകുവാൻ 
ഉദ്ദേശിക്കുന്നവർ മുൻകൂട്ടി സീൽ ചെയ്ത കവറിൽ 
ദർഘാസുകൾ നേരിട്ടോ തപാൽ മാർഗ്ഗമോ 2010 ആഗസ്റ്റ് 
മാസം 21 -ാം തീയതി വൈകുന്നേരം 5 മണിക്കു മുമ്പായി 
കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിൽ 
കിട്ടത്തക്കവിധം അയയ്ക്കേണ്ടതാണ്. ദർഘാസിനോടൊപ്പം 
ഓരോ വാഹനത്തിനും നിര ത ദ വ്യ മായി മേൽപറഞ്ഞ 
നിരക്കിൽ ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ നിന്നും 
കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ പേരിൽ വാങ്ങിയ 
ഡിമാന്റ് ഡാറ്റ് അടക്കം ചെയ്യേണ്ടതാണ്. ദർഘാസുകൾ 


ജില്ലാ പോലീസ്ഓഫീസ്, 
കൊല്ലം. 


( ഒപ്പ്) 
ജില്ലാ പോലീസ്സൂപ്രണ്ട്. 


10th AUG. 2010 ] 


POLICE DEPARTMENT 


( 3 ) 


8630 


അടക്കം ചെയ്ത കവറിന് മുകളിൽ "" ..................................... 

( 2 ) 

( 4 ) 

( 5 ) 
രജിസ് ട്രേഷൻ നമ്പരിലുള്ള വാഹനങ്ങൾ വാങ്ങാനുള്ള 
ദർഘാസ് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തേണ്ടതാണ്. 

അശോക് ലെയ്ലാന്റ് 1985 കെ . ആർ. പി. 1,500 
ഓരോ വാഹനത്തിനുമുള്ള ദർഘാസുകൾ പ്രത്യേകം 

ബസ് 
കവറുകളിൽ അയയ്ക്കേണ്ടതാണ്. 

അശോക് ലെയ്ലാന്റ് 1985 കെ . ആർ. പി . 1,500 
ലേലം അവസാനിച്ചാലുടൻ ദർഘാ സു കൾ 

ബസ് 

8634 
തുറക്കുന്നതും ലേലത്തിലോ ദർഘാസിലോ കൂടുതൽ തുക 

ലേല ത്തിൽ പങ്കെ ടു ക്കാൻ ആഗ്രഹിക്കുന്നവർ 
കാണുന്നയാൾക്ക് വിൽപ്പന താൽക്കാലിക മായി ലേലം 

കൃത്യസമയത്ത് ലേലസ്ഥലത്ത് നേരിട്ട് ഹാജരാകേണ്ടതും 
ഉറ പ്പിക്കുന്നതും ടിയാൻ ഉടൻതന്നെ ലേലത്തുകയുടെ 

ലേലം തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പായി മേൽപ്പറഞ്ഞ 
പകുതി ലേല സ്ഥ ല ത്തു വച്ച് അട യ് ക്കേ ണ്ട തും ലേലം 

നിരക്കിലുള്ള നിര ത ദ വ്യം അടച്ച് രസീത് 
സ്ഥിര പ്പെടു ത്തിയ ഉത്തരവ് ലഭിച്ചാലുടൻ ( നിരതദ്രവ്യം 

വാങ്ങേണ്ടതുമാണ്. 
കഴിച്ചുള്ള) ബാക്കി തുക യും മു ഴു വൻ തുകയുടെ 
നികുതിയും അടച്ച് സ്വന്തം ചെലവിൽ വാഹനം നീക്കം 

കൂടാതെ വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരിൽ 
ചെയ്യേണ്ടതുമാകുന്നു . 

നിന്നും മുൻകൂട്ടി സീൽ ചെയ്ത് കവറിൽ ദർഘാസുകൾ 

നേരിട്ടോ തപാൽമാർഗ്ഗമോ 2010 ഒക്ടോബർ 12 -ാം തീയതി 
ലേലം കൊണ്ടയാൾ ഈ നിബന്ധനകൾ ലംഘിച്ചാൽ - വൈകുന്നേരം 5 മണിക്കു മുമ്പായി സ്വീകരിക്കുന്നതാണ്. 
ബന്ധപ്പെട്ടയാളുടെ നിരതദ്രവ്യം സർക്കാരിലേക്ക് മുതൽ - ദർഘാസുകൾ തപാലിൽ അയയ്ക്കുന്നവർ മേൽപ്പറഞ്ഞ 
കൂട്ടുന്നതും പുനർലേലം ചെയ്യുന്ന തു മാണ്. അതുമൂലം നിരക്കിലുള്ളതും പാലക്കാട് മാറാവുന്നതുമായ ഏതെങ്കിലും 
സർക്കാരിന്എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ അത് ആദ്യം ദേശ സാൽക്യ ത ബാ ങ്കിന്റെ ഡിമാന്റ് ഡാഫ് റ്റും കൂടി 
ലേലം കൊണ്ടയാളിൽ നിന്ന് ഈടാക്കുന്നതുമായിരിക്കും. ഉൾപ്പെടുത്തിയിരിക്കണം. ടി ദർഘാസുകൾ കമാണ്ടന്റ്, 
പുനർലേലത്തിൽ കൂടുതൽ തുക ലഭിച്ചാൽ ടിയാൻ അതിന് കെ . എ . പി . 2 -ാം ദളം, മുട്ടിക്കുളങ്ങര, പാലക്കാട് എന്ന 
അർഹനല്ലാത്തതുമായിരിക്കും. 

വിലാസത്തിൽ അയയ്ക്കേണ്ട താ ണ്. കവറിന്റെ മുകളിൽ 
- ലേലം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന വാഹനങ്ങൾ 

ഡിപ്പാർട്ട് മെന്റ് വാഹനങ്ങൾ വാങ്ങുന്നതിനുള്ള ദർഘാസ് 

എന്ന് എഴുതിയിരിക്കണം. 
ലേലത്തിന് മുമ്പുള്ള 10 ദിവസങ്ങളിൽ രാവിലെ 10 മണി 
മുതൽ വൈകിട്ട് 5 മണിവരെ സായുധസേനാ ക്യാമ്പിൽ ലേലം അവസാനിച്ചാലുടൻ ദർഘാസുകൾ തുറക്കുന്നതും 

ഡ പട്ടി കമാണ്ടന്റിന്റെ അനുവാദത്തോടുകൂടി ലേലത്തിലോ ദർഘാസിലോ കൂടുതൽ തുകകാണിക്കുന്ന 
പരിശോധിക്കാവുന്നതാണ്. 

യാളുടെ പേരിൽ ലേലം താൽക്കാലികമായി ഉറപ്പിക്കുന്നതും 

ടിയാന് ഉടൻതന്നെ ലേല ദർഘാസ് തുകയുടെ പകുതി 
യാതൊരു കാര ണവും കാണിക്കാതെ ലേലം 

സംഖ്യ ( നികുതിയുൾപ്പെടെ) നിരതദ്രവ്യം കഴിച്ച് 
മാറ്റിവയ്ക്കുകയോ ലേലം/ ദർഘാസ് സ്ഥിരപ്പെടുത്തുകയോ 

ലേലസ്ഥലത്തുവച്ചുതന്നെ അടയ്ക്കേണ്ടതും ബാക്കി സംഖ്യ 
ചെയ്യുന്നതിനുള്ള അധികാരം കൊച്ചി സിറ്റി പോലീസ് 

ലേലം/ ദർഘാസ് സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് കിട്ടി 
കമ്മീഷണറിൽ നിക്ഷിപ്തമായിരിക്കും. 

പത്തുദിവസത്തിനുള്ളിൽ അടച്ച് സ്വന്തം ചെലവിൽ വാഹനം 
( ഒപ്പ്) 

നീക്കം ചെയ്യേണ്ടതുമാണ്. 
സിറ്റി പോലീസ് ഓഫീസ്, 
കൊച്ചി. പോലീസ് കമ്മീഷണർ. 

ഏതെങ്കിലും കാരണവശാൽ ലേലം കൊണ്ടയാൾ ഈ 
നിബന്ധനകൾ ലംഘിച്ചാൽ ബന്ധപ്പെട്ടയാളുടെ നിരതദ്രവ്യം 

സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതും വാഹനം പുനർലേലം 
ലേലപ്പരസ്യം 

ചെയ്യു ന്ന തു മാണ്. പുനർ ലേലത്തിൽ സർക്കാ രിന് 

എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആയതിന് ആദ്യം ലേലം 
നമ്പർ ഇ2- 13272 / 09 / കെ . എ . പി .2. 

2010 ജൂ ലൈ 20. 

കൊണ്ട്യാൾ ഉത്തരവാദിയാകുന്നതും നഷ്ടപ്പെട്ട സംഖ്യ 

ടിയാനിൽ നിന്നും ഈടാക്കാനുള്ള നടപടി 
- പാലക്കാട് ജില്ലയിലെ മുട്ടിക്കുളങ്ങര കെ . എ . പി. 2 -ാം 

സ്വീകരിക്കുന്നതുമാണ്. പുനർലേലത്തിൽ കൂടുതൽ തുക 
ബറ്റാലിയൻ ആസ്ഥാനത്ത് സൂക്ഷിച്ചിട്ടുള്ള താഴെ പറയുന്ന 

ലഭിച്ചാൽ ടിയാന് ആയതിന് അവകാശം 
ഡിപ്പാർട്ട്മെന്റ് വാഹനങ്ങൾ 2010 ഒക്ടോബർ 13 -ാം തീയതി 

ഉണ്ടായിരിക്കുന്നതല്ല . ലേലത്തിനായി നീക്കിവച്ചിട്ടുള്ള 
രാവിലെ 11 മണിക്ക് പ്രസ്തുത ക്യാമ്പിൽ വച്ച് പരസ്യമായി 

വാഹനങ്ങൾ ലേലത്തിന് മുമ്പുള്ള പ്രവർത്തി ദിവസങ്ങളിൽ 
ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. 

രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണിവരെ 

മുട്ടിക്കുളങ്ങര കെ . എ . പി. 2 -ാം ദളം ക്യാമ്പിലെ അസിസ്റ്റന്റ് 

നിരത 
കമ 

കമാണ്ട ന്റ് ( ക . എം .) - ന്റെ അനുമതിയോടുകൂടി 
കമ, വാഹനം 
- വാഹനം 

ദ്രവ്യം 

നമ്പർ 
നമ്പർ 

പരിശോധിക്കാവുന്നതാണ്. യാതൊരു കാര ണ മോ 
രൂപ് 

മുന്നറിയിപ്പോ കൂടാതെ ലേലം മാറ്റി വയ്ക്കുന്നതിനോ 
(1) ( 2 ) 

- ( 3 ) | ( 4 ) ( 5) അസ്ഥിരപ്പെടുത്തുന്നതിനോ ഉള്ള അധികാരം കെ . എ . പി. 
- അശോക് ലെയ്ലാന്റ് 1985 കെ . ആർ. പി . 1,500 

2 -ാം ബറ്റാലിയൻ കമാണ്ട ൻറിൽ നിക്ഷി പ് ത മാ യി രി 
ബസ് 

8624 

ക്കുന്നതാണ്. 
അശോക് ലെയ്ലാന്റ് 1985 കെ . ആർ. പി . 1,500 
ബസ് 

- 8628 

കമാണ്ടന്ററിന്റെ കാര്യാലയം, 
അശോക് ലെയ്ലാന്റ് 1985 കെ . ആർ. പി . 1,500 

കെ . എ . പി . 2 -ാം ദളം, 

( ഒപ്പ്) 
8629 പാലക്കാട്. 

കമാണ്ടൻറ്. 


മോഡൽ രജിസ്ട്രേഷൻ 


ബസ് 


